12-03-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളേ - പ്രാണന്‍ ദാനം നല്‍കുന്നത്‌ ബാബയാണ്‌, ആ ബാബ 
നല്‍കുന്ന ജ്ഞാനത്തിലൂടെ പ്രാണന്‍ ദാനമായി ലഭിക്കുന്നു., ഇങ്ങനെ പ്രാണദാനം 
നല്‍കുന്ന ബാബയെ സ്നേഹത്തോടെ ഓര്‍മ്മിക്കൂ. 


ചോദ്യം :- എന്തിന്റെ ആധാരത്തിലാണ്‌ 21 ജന്മത്തേയ്ക്ക്‌ നിങ്ങളുടെ എല്ലാ ഭണ്ഡാരവും നിറയുന്നത്‌? 


ഉത്തരം :- സംഗമയുഗത്തില്‍ നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ എന്ത്‌ ജ്ഞാനമാണോ ലഭിക്കുന്നത്‌, അത്‌ വരുമാന 
മാര്‍ഗ്ഗമാണ്‌. ഈ പഠിപ്പിന്റെ ആധാരത്തില്‍ എല്ലാ ഭണ്ഡാരവും നിറയുന്നു. ഈ പഠിപ്പിലൂടെ 21 ജന്മത്തേയ്ക്ക്‌ 
സന്തോഷം ലഭിക്കുന്നു. പ്രാപ്തിയുടെ ആഗ്രഹം വയ്ക്കേണ്ടി വരുന്ന ഒരു വസ്തുപോലും ഉണ്ടായിരിക്കില്ല. 
ബാബ ജ്ഞാനം അത്രമാത്രം നല്‍കുകയാണ്‌ അതിലൂടെ ആത്മാവ്‌ എന്തില്‍ നിന്നും എന്താകുന്നു. 


ഓംശാന്തി. ഭഗവാനുവാചാ - സാലിഗ്രാമങ്ങള്‍ (ആത്മാക്കള്‍) മനസ്സിലാക്കുന്നുണ്ട്‌ ശിവബാബ നമ്മളെ 
പഠിപ്പിക്കുവാന്‍ വന്നിരിക്കുന്നു. കുട്ടികള്‍ അറിയുന്നുണ്ട്‌ ആ ബാബ സൃഷ്ടിയുടെ ആദി - മദ്ധ്യ - അന്ത്യത്തെ 
അറിയുന്നു. കുട്ടികള്‍ക്ക്‌ ഇത്‌ പുതിയ കാര്യങ്ങളല്ല. ബുദ്ധിയില്‍ വരുന്നുണ്ട്‌. മനുഷ്യര്‍ എല്ലാം മറന്നുപോയി. 
ആരാണോ പഠിപ്പിച്ചത്‌, അവര്‍ക്ക്‌ പകരം ആദ്യ നമ്പറില്‍ പഠിച്ച ആളിന്റെ പേരിട്ടു. നിങ്ങള്‍ക്ക്‌ പഠിച്ച്‌ - 
പഠിച്ച്‌ ഈ കാര്യം തെളിയിക്കണം. ഭാരതത്തിലെ പുരാണങ്ങളുടെ കാര്യമാണ്‌, അല്ലാതെ മററ്‌ ധര്‍മ്മ 
ഗ്രന്ഥങ്ങളുടെ കാര്യമല്ല. ഭാരതത്തിലെ പുരാണങ്ങളിലാണ്‌ തെററ്‌ സംഭവിച്ചത്‌. നിങ്ങള്‍ക്കല്ലാതെ മറ്റാര്‍ക്കും 
ഇത്‌ തെളിയിക്കുവാന്‍ കഴിയില്ല. കുട്ടികള്‍ അറിയുന്നുണ്ട്‌ ഇത്‌ അനാദി നാടകമാണ്‌, ഇത്‌ വീണ്ടും 
ആവര്‍ത്തിക്കും. നിങ്ങള്‍ മനുഷ്യരെ ശുദ്ധീകരിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. മനുഷ്യര്‍ 
എപ്പോഴാണോ ശുദ്ധമാകുന്നത്‌ അപ്പോള്‍ ലോകവും ശുദ്ധമാകുന്നു. സത്യയുഗം ശുദ്ധമായ പുതിയ 
ലോകമാണ്‌, കലിയുഗം അശുദ്ധമായ പഴയ ലോകമാണ്‌. ഇതും നിങ്ങള്‍ കുട്ടികള്‍ നല്ല രീതിയില്‍ 
മനസ്സിലാക്കുന്നു, ധാരണ ചെയ്ത്‌ മനസ്സിലാക്കിക്കൊടുക്കുന്നതിന്‌ യോഗ്യതയുള്ളവരാകുന്നു. ഇതില്‍ വളരെ 
പരിശുദ്ധി വേണം. ബാബ നിങ്ങളെ പരിശുദ്ധമാക്കി എല്ലാം മനസ്സിലാക്കിത്തരുന്നു, ശുദ്ധമാക്കുന്നു. ബാബ 
പറയുന്നു എപ്പോള്‍ നിങ്ങള്‍ ശുദ്ധമാകുന്നുവോ പിന്നീട്‌ ബാബയ്ക്ക്‌ ശുദ്ധമാക്കേണ്ടതിന്റെ ആവശ്യമില്ല. 
നിങ്ങള്‍ സംസ്ക്കാരമില്ലാത്തവരായി മാറി, ഇപ്പോള്‍ വീണ്ടും സംസ്ക്കാരമുള്ളവര്‍ അര്‍ത്ഥം ദേവീ- 
ദേവതയാകുന്നു. അത്‌ സത്യയുഗത്തിലാണ്‌ ഉള്ളത്‌. അവര്‍ എല്ലാവരും പരിശുദ്ധിയുള്ളവരായിരുന്നു, 
ഇപ്പോള്‍ ശുദ്ധിയില്ലാത്തവര്‍ അവരുടെ പൂജ ചെയ്യുന്നു. എന്തുകൊണ്ട്‌ നമ്മള്‍ അവരെ പരിശുദ്ധിയുള്ളവര്‍ 
എന്ന്‌ പറയുന്നു ഇത്‌ ഒരാളുടെ ബുദ്ധിയിലും വരുന്നില്ല. എല്ലാവരും മനുഷ്യര്‍ തന്നെ, പക്ഷേ ആരാണോ 
ശുദ്ധമായിരുന്നവര്‍ സംസ്ക്കാരമുള്ളവര്‍ അവര്‍ തന്നെ അശുദ്ധമായി മാറി. സംസ്ക്കാരമുളളവരും 
ഇല്ലാത്തവരും. ബാക്കി ആരാണോ ആര്യ സമാജത്തിലുള്ളത്‌, അത്‌ ആശ്രമവും മററുമാണ്‌.. ഇതെല്ലാം 
വൃക്ഷത്തിലൂടെ ക്ലിയറായി മനസ്സിലാക്കുവാന്‍ സാധിക്കും. ഇത്‌ മനുഷ്യ സൃഷ്ടി വൃക്ഷമാണ്‌, ഇതിന്റെ 
ആയുസ്സ്‌ 5000 - വര്‍ഷമാണ്‌. ഇതിന്റെ പേര്‍ കല്ലവൃക്ഷമെന്നാണ്‌. പക്ഷേ കല്പവൃക്ഷം എന്ന വാക്കിലൂടെ 
മനുഷ്യരുടെ ബുദ്ധിയില്‍ വൃക്ഷം വരുന്നതേയില്ല. നിങ്ങള്‍ക്ക്‌ വൃക്ഷത്തിന്റെ രൂപത്തില്‍ മനസ്സിലാക്കിത്തരുന്നു. 
അവര്‍ പറയുന്നു കല്പം ലക്ഷം വര്‍ഷത്തിന്റേതാണ്‌. ബാബ പറയുന്നു ഇത്‌ 5000 - വര്‍ഷത്തിന്റേതാണ്‌. 
പക്ഷേ ഓരോരുത്തരും എത്ര ആയുസ്സ്‌ കേള്‍പ്പിക്കുന്നു., പൂര്‍ണ്ണമായും മനസ്സിലാക്കിത്തരുന്ന ആരും ഇല്ല. 
പരസ്പരം എത്ര ശാസ്ത്രവാദങ്ങളാണ്‌ ചെയ്യുന്നത്‌. നിങ്ങളുടേത്‌ ആത്മീയ സംഭാഷണമാണ്‌, നിങ്ങള്‍ 
സെമിനാര്‍ നടത്തു, ഇതിനെയാണ്‌ ആത്മീയ സംഭാഷണമെന്ന്‌ പറയുന്നത്‌. ചോദ്യ- ഉത്തരം 
മനസ്സിലാക്കുന്നതിനു വേണ്ടിയും ചെയ്യുന്നു. ബാബ ഏതൊന്നാണോ നിങ്ങളെ കേള്‍പ്പിക്കുന്നത്‌, അതില്‍ 
നിന്നുതന്നെ വിഷയം കൊണ്ടുവന്ന്‌ നിങ്ങള്‍ കേള്‍പ്പിക്കു. ഈ ലോകത്തുള്ളവര്‍ എന്ത്‌ കേള്‍പ്പിക്കുന്നു, 
ഇതും നിങ്ങള്‍ പോയി മനസ്സിലാക്കു. അതിനുശേഷം വന്ന്‌ ബാബയെ കേള്‍പ്പിക്കണം അതായത്‌ ഈ 
പ്രകാരത്തിലുള്ള വാദ - പ്രതിവാദം നടന്നു. 


ആദ്യം ഇത്‌ മനസ്സിലാക്കിക്കൊടുക്കണം ഗീതയുടെ ഭഗവാന്‍ ആരാണ്‌? ഭഗവാനായ ബാബയെ മറന്നതു 
കാരണമാണ്‌ പൂര്‍ണ്ണമായും നാശം സംഭവിച്ചത്‌. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ബാബയോട്‌ സ്നേഹമുണ്ട്‌. നിങ്ങള്‍ 
ബാബയെ ഓര്‍മ്മിക്കുന്നു. ബാബയാണ്‌ പ്രാണന്‍ ദാനം നല്‍കുന്നത്‌. ജ്ഞാനത്തിന്റെ ദാനം അത്രമാത്രം 
നല്‍കുകയാണ്‌ ഇതിലൂടെ എന്തില്‍ നിന്നും എന്തായി മാറുന്നു. അതിനാല്‍ ബാബയുടെ മേല്‍ അത്രത്തോളം 
സ്നേഹം ഉണ്ടായിരിക്കണം. ബാബ നമ്മളെ ഈ രീതിയില്‍ പുതിയ കാര്യങ്ങള്‍ കേള്‍പ്പിക്കുന്നു. നമ്മള്‍ 
കൃഷണനെ എത്ര ഓര്‍മ്മിക്കുന്നു, പക്ഷേ അതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. നാരായണനെ ഓര്‍മ്മിക്കുന്നു. 
ഓര്‍മ്മിക്കുന്നതിലൂടെ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മള്‍ ദരിദ്രനിലും ദരിദ്രനായി. ദേവതമാര്‍ എത്ര 


സമ്പന്നമായിരുന്നു. ഇപ്പോള്‍ എല്ലാ വസ്തുക്കളും കൃത്രിമമായി മാറി. ഏതൊന്നിനാണോ വിലയില്ലാതിരുന്നത്‌, 
അത്‌ ഇന്ന്‌ വിലയുള്ളതായി. സത്യയുഗത്തില്‍ ധാന്യത്തിനും മററും വിലയുടെ കാര്യമില്ല. എല്ലാവര്‍ക്കും 

അവരവരുടെ പ്രോപ്പര്‍ട്ടി ഉണ്ടായിരിക്കും, ഒന്നിന്റെ പോലും പ്രാപ്തിയുടെ ആഗ്രഹം വയ്ക്്കേണ്ടതില്ല, കാരണം 
അപ്രാപ്തമായ ഒരു വസ്തുപോലും ഉണ്ടായിരിക്കില്ല. ബാബ പറയുന്നു - ബാബ നിങ്ങളുടെ ഭണ്ഡാരം 

നിറച്ചു തരുന്നു. നിങ്ങള്‍ക്ക്‌ ഇത്തരത്തില്‍ ജ്ഞാനം നല്‍കുന്നു അതിലൂടെ നിങ്ങളുടെ ഭണ്ഡാരം നിറയുന്നു. 

നിങ്ങളുടെ ബുദ്ധിയില്‍ ഉണ്ട്‌ ജ്ഞാനം വരുമാന മാര്‍ഗ്ഗമാണ്‌. ജ്ഞാനമാണ്‌ എല്ലാം. ഈ പഠിപ്പിലൂടെ 

നിങ്ങള്‍ എത്ര ഉയര്‍ന്നവരാകുന്നു. ജ്ഞാനവും ഖജനാവാണല്ലോ. ഇവിടേയും ടീച്ചേഴ്‌സ്‌ പഠിപ്പിക്കുന്നു, 

പക്ഷേ അതിലൂടെ അല്ലകാല സുഖമാണ്‌ ലഭിക്കുന്നത്‌. ഈ പഠിപ്പിലൂടെ നിങ്ങള്‍ക്ക്‌ 21 ജന്മത്തെ സുഖം 

ലഭിക്കുന്നു. അതിനാല്‍ നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ വളരെ സന്തോഷം ഉണ്ടായിരിക്കണം. ഇത്‌ മനസ്സിലാക്കുന്നതിനും 
സമയം എടുക്കും. പെട്ടെന്ന്‌ ആരും മനസ്സിലാക്കില്ല. കോടിയിലും ചിലരേ വരുകയുള്ളൂ. അരകല്പം എല്ലാ 

മനുഷ്യരും പരസ്പരം വീഴ്ത്തി വന്നു. ഉയര്‍ത്തുന്നത്‌ ഒരേയൊരു ബാബയാണ്‌. പക്ഷേ പരിധിയില്ലാത്ത 

പഠിപ്പ്‌ പഠിപ്പിക്കുന്ന ആള്‍ക്ക്‌ പകരം പഠിക്കുന്ന ആളിന്റെ പേരിട്ടു. ലോകത്തുള്ളവര്‍ ഈ കാര്യങ്ങളൊന്നും 

അറിയുന്നില്ല. പറയുന്നുണ്ട്‌ - ഭഗവാനുവാചാ, പഠിപ്പിച്ചതിനു ശേഷം പോയി. പിന്നീട്‌ അതിന്റെ യാതൊരു 

പുരാണ ഗ്രന്ഥവും ഇല്ല. സത്യയുഗത്തില്‍ യാതൊരു ശാസ്ത്രവും ഇല്ല. ഇതെല്ലാം ഭക്തിമാര്‍ഗ്ഗത്തിലെ 

ഗ്രന്ഥങ്ങളാണ്‌. എത്ര വലിയ വൃക്ഷമാണ്‌. ഭക്തിയിലെ ഈ അനേക ശിഖിരങ്ങള്‍ ഇല്ലായിരുന്നുവെങ്കില്‍ 

വൃക്ഷമെന്ന പേരും ഉണ്ടാകുമായിരുന്നില്ല. ഇതെല്ലാം ധാരണ ചെയ്യേണ്ട കാര്യമാണ്‌. നിങ്ങള്‍ ധാരണ 

ചെയ്യുന്നുണ്ട്‌ പഠിപ്പിക്കുന്ന ആള്‍ പഠിപ്പിച്ചതിനു ശേഷം മറയുന്നു. പഠിക്കുന്നവര്‍ വിശ്വത്തിന്റെ അധികാരിയായി 
വരുന്നു. എത്ര പുതിയ കാര്യങ്ങളാണ്‌. ഒരു കാര്യം പോലും ഒരാളുടെ ബുദ്ധിയിലും ഇല്ല. വിദ്യാര്‍ത്ഥികള്‍ 

നിങ്ങള്‍ എല്ലാവരും നമ്പര്‍വൈസാണ്‌, ചിലര്‍ വിജയിക്കുന്നു, ചിലര്‍ പരാജയപ്പെടുന്നു. ഇത്‌ പരിധിയില്ലാത്ത 
വളരെ വലിയ പരീക്ഷയാണ്‌. നിങ്ങള്‍ അറിയുന്നു ഇപ്പോള്‍ നമ്മള്‍ നല്ല രീതിയില്‍ പഠിക്കുന്നുവെങ്കില്‍ കല്ല 

- കല്ലാന്തരം നല്ല രീതിയില്‍ പഠിക്കും. നല്ല രീതിയില്‍ പഠിക്കുന്നവര്‍ ഉയര്‍ന്ന പദവി നേടും. എല്ലാവരും 

നമ്പര്‍വൈസായി പോകും. മുഴുവന്‍ ക്ലാസ്സും ്രാന്‍സ്ഫറാകും. നമ്പര്‍വൈസായി പോയി ഇരിക്കും, ഈ 

ജ്ഞാനവും ആത്മാവിലാണ്‌ ഉള്ളത്‌. നല്ലതോ, മോശമായതോ ആയ സംസ്ക്കാരവും ആത്മാവിലാണുള്ളത്‌. 
ശരീരം മണ്ണ്‌ ആകുന്നു. ആത്മാവിന്‌ നിര്‍ലേപമാകുവാനേ കഴിയില്ല. 100 % സതോപ്രധാനം, 100 % തമോപ്രധാനം 
ആകുന്നത്‌ ആരാണ്‌ ഇതും നിങ്ങളാണ്‌ അറിയുന്നത്‌. ആദ്യം പാവപ്പെട്ടവരെ ഉയര്‍ത്തണം. അവര്‍ ആദ്യം 

വരും. ഗുരുക്കന്മാരുടെ പോലും നല്ല നല്ല അനന്യ ശിഷ്യന്മാര്‍ എപ്പോള്‍ വരുമോ അപ്പോള്‍ അവര്‍ 

എല്ലാവരുടേയും ബുദ്ധി തുറക്കും. കാണുവാന്‍ കഴിയും ഇത്‌ നമ്മുടെ ഇലയില്‍ (ധര്‍മ്മം) നിന്ന്‌ പോയതാണ്‌. 
ഈ ധര്‍മ്മത്തില്‍ ആര്‍ ഉണ്ടോ അവര്‍ വരും. ബാബ വന്ന്‌ പുതിയ വൃക്ഷം നടുന്നു. ആരെല്ലാമാണോ മററ്‌ 

ധര്‍മ്മങ്ങളിലേയ്ക്ക്‌ പോയത്‌ അവര്‍ എല്ലാം തിരിച്ചുവരും. വീണ്ടും തന്റെ ഭാരതത്തിലേയ്ക്ക്‌ വരും. 

ഭാരതവാസിയായിരുന്നല്ലോ. നമ്മുടെ ശിഖിരത്തിലുള്ളവര്‍ ആരെല്ലാമാണോ അവരെല്ലാം വരും. മുന്നോട്ട്‌ 

പോകുമ്പോള്‍ എല്ലാം നിങ്ങള്‍ മനസ്സിലാക്കും. 


എവിടെ അന്യരാജ്യക്കാരുണ്ടോ അവരെ പുറത്താക്കുകയാണ്‌. മനസ്സിലാക്കുന്നു - അവര്‍ വളരെ 
ധനവാനായി. ഇവിടെയുള്ളവര്‍ ദരിദ്രരുമായി. അന്തിമത്തില്‍ എല്ലാവര്‍ക്കും അവരവരുടെ ധര്‍മ്മത്തിലേയ്ക്ക്‌ 
പോകണം. അവസാനം എല്ലാവരും അവരവരുടെ വീടിന്റെ ഭാഗത്തേയ്ക്ക്‌ ഓടും. വിദേശത്തു വച്ചും 
ആരെങ്കിലും മരിച്ചാല്‍ അവരെ ഭാരതത്തില്‍ കൊണ്ടു വരാറുണ്ട്‌ എന്തുകൊണ്ടെന്നാല്‍ ഭാരതം പവിത്ര 
ഭൂമിയാണ്‌. ഭാരതം പുതിയ ലോകമായിരുന്നു. ഈ സമയം ഇതിനെ നിര്‍വ്വികാരി ലോകമെന്ന്‌ പറയില്ല. 
ഇത്‌ വികാരി ലോകമാണ്‌ അതിനാല്‍ വിളിക്കുന്നു - അല്ലയോ പതീത - പാവനാ വരൂ. വന്ന്‌ ഞങ്ങളെ 
പാവനമാക്കൂ. പക്ഷേ ലോകം ഇത്‌ തന്നെയാണ്‌, ഈ സമയം ഈ ലോകത്തില്‍ ആരും പാവനമായില്ല. 
പാവന ആത്മാക്കള്‍ മൂലവതനത്തിലാണ്‌. അത്‌ ബ്രഹ്മ മഹതത്ത്വമാണ്‌. എല്ലാവരും പാവനമായി അവിടേയ്ക്ക്‌ 
പോകും. പിന്നീട്‌ നമ്പര്‍വൈസായി പാര്‍ട്ട്‌ അഭിനയിക്കുവാന്‍ വരും. ആദി സനാതന ദേവീ - 
ദേവതാധര്‍മ്മത്തിന്റെ ഫരണ്ടേഷനാണ്‌ ഇത്‌. പിന്നീട്‌ പ്രധാനമായും മൂന്ന്‌ ശാഖകള്‍ വരുന്നു. ഇത്‌ ദേവതാ 
ധര്‍മ്മമാണ്‌. ഇത്‌ ശിഖിരമല്ല. ആദ്യം ഇതാണ്‌ ഫൌണ്ടേഷന്‍, പിന്നീട്‌ മൂന്ന്‌ ശിഖിരങ്ങള്‍. മുഖ്യമായിട്ടുള്ളത്‌ 
നാല്‌ ധര്‍മ്മങ്ങളാണ്‌. ഏററവും നല്ല ധര്‍മ്മം ഈ ബ്രാഹ്മണ ധര്‍മ്മം. ഇതിന്‌ വളരെയധികം മഹിമയുണ്ട്‌. 
നിങ്ങള്‍ ഇവിടെ വ്രജ തുല്ല്യമാകുന്നു. ബാബ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നു. അതിനാല്‍ നിങ്ങള്‍ എത്ര 
ഉയര്‍ന്നവരാണ്‌. ദേവതകളേക്കാളും നിങ്ങള്‍ ബ്രാഹ്മണര്‍ വളരെ ജ്ഞാനം ഉള്ളവരാണ്‌. അതിശയമല്ലേ. 
നമ്മള്‍ ഏതൊരു ജ്ഞാനമാണോ എടുക്കുന്നത്‌ അത്‌ നമ്മുടെകൂടെ വരും. പിന്നീട്‌ അവിടെ എത്തിയാല്‍ 
ഈ ജ്ഞാനം പോലും മറന്നുപോകും. നിങ്ങള്‍ അറിയുന്നുണ്ട്‌ ആദ്യം നമ്മള്‍ എന്ത്‌ പഠിച്ചു? ഇപ്പോള്‍ എന്ത്‌ 
പഠിക്കുന്നു?. ഐ സി എസ്സ്‌- ലുള്ളവര്‍ എന്ത്‌ പഠിക്കുന്നു? പിന്നീട്‌ എന്ത്‌ പഠിക്കുന്നു? വ്യത്യാസം ഉണ്ടല്ലോ. 
മുന്നോട്ട്‌ പോകുമ്പോള്‍ നിങ്ങള്‍ വളരെ പുതിയ പോയിന്റ്‌ സ്‌ കേള്‍ക്കും. ഇപ്പോള്‍ പറയില്ല. പിന്നീട്‌ 


കേള്‍പ്പിക്കുന്നതിന്റെയാണ്‌ പര്‍ട്ടും. ബുദ്ധിയില്‍ ഉണ്ടായിരിക്കണം - ജ്ഞാനത്തിന്റെ പാര്‍ട്ട്‌ എപ്പോള്‍ 

പൂര്‍ത്തിയാകുന്നുവോ ആ സമയം നമ്മളും ബാബയുടെ ജ്ഞാനത്തെ ധാരണ ചെയ്യും. പിന്നീട്‌ നമ്മുടെ 

പാര്‍ട്ട്‌ സ്വര്‍ഗ്ഗത്തില്‍ ആരംഭിക്കും. ബാബയുടെ പാര്‍ട്ട്‌ പൂര്‍ത്തിയാകും ബുദ്ധിയില്‍ വളരെ നല്ല രീതിയിലുള്ള 
ധാരണ വേണം. അതിനാല്‍ സ്മരിച്ചുകൊണ്ടിരിക്കൂ, ബാബയെ ഓര്‍മ്മിച്ചു കൊണ്ടിരിക്കൂ. 

ഓര്‍മ്മിക്കുന്നില്ലായെങ്കില്‍ പദവി കുറഞ്ഞുപോകും. ബാബയെ ഓര്‍മ്മിച്ച്‌ ഒര്‍മ്മിച്ച്‌ ശരീര ബോധം ഇല്ലാതാകും. 
സന്യാസിമാര്‍പോലും ഈ അവസ്ഥയെ അഭ്യാസം ചെയ്ത്‌ ചെയ്ത്‌ ശരീരം ഉപേക്ഷിക്കുന്നു. പക്ഷേ 

അവരുടെ വഴി വേറെയാണ്‌, അതിനാല്‍ അവര്‍ക്ക്‌ വീണ്ടും ജന്മം എടുക്കണം. ഫോളോവേഴ്‌സ്‌ 
മനസ്സിലാക്കുന്നു അവര്‍ ബ്രഹ്മത്തില്‍ ലയിച്ചു, ഇനി തിരിച്ചു വരില്ല. ബാബ മനസ്സിലാക്കിത്തരുന്നു ഒരാള്‍ക്കും 
തിരിച്ചു പോകുവാന്‍ കഴിയില്ല. അന്തിമത്തില്‍ എപ്പോഴാണോ എല്ലാ അഭിനേതാക്കളും സ്റ്റേജില്‍ വരുന്നത്‌ 

അപ്പോള്‍ തിരിച്ച്‌ വീട്ടിലേയ്ക്ക്‌ പോകും. അത്‌ പരിധിയുള്ള വിനാശി നാടകം, ഇത്‌ പരിധിയില്ലാത്ത അവിനാശി 
നാടകം. നിങ്ങള്‍ നല്ല രീതിയില്‍ മനസ്സില്ലാക്കുന്നുണ്ട്‌ ഈ ഡ്രാമ ഒച്ചിനെപ്പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. 

അവര്‍ പിന്നീട്‌ ചെറിയ ചെറിയ നാടകങ്ങള്‍ തയ്യാറാക്കുന്നു. അസത്യമായ ഫിലിം നിര്‍മ്മിക്കുന്നു. അതില്‍ 

അല്പം നല്ല കാര്യമുള്ളത്‌ വിഷ്ണു അവതരണം കാണിക്കുന്നു. അങ്ങനെ മുകളില്‍ നിന്ന്‌ ആരും ഇറങ്ങി 

വരുന്നില്ല. ലക്ഷ്മീ- നാരായണന്‍ പാര്‍ട്ട്‌ അഭിനയിക്കുവാന്‍ വരുന്നു. ബാക്കി മുകളില്‍ നിന്ന്‌ ആരും 

വരുന്നില്ല. ഇപ്പോള്‍ നിങ്ങള്‍ കുട്ടികളെ ബാബ പഠിപ്പിക്കുന്നു. അപ്പോഴാണ്‌ നിങ്ങള്‍ ഈ കാര്യങ്ങള്‍ എല്ലാം 

മനസ്സില്ലാക്കുന്നത്‌. ആദ്യം നിങ്ങളും തുച്ഛ ബുദ്ധിയുള്ളവരായിരുന്നു. എപ്പോള്‍ ബാബ 
മനസ്സില്ലാക്കിത്തന്നുവോ അപ്പോള്‍ നിങ്ങളുടെ ബുദ്ധി തുറന്നു. ഇത്രയും നാള്‍ ഏതൊന്നാണോ കേട്ടുവന്നത്‌ 
അതൊന്നും തന്നെ യാതൊരു പ്രയോജനത്തിലും വന്നില്ല, മാത്രമല്ല താഴേയ്ക്ക്‌ വീഴുകയാണുണ്ടായത്‌. 

അതിനാല്‍ നിങ്ങള്‍ എല്ലാവരേയും അറിയിക്കൂ. എപ്പോള്‍ എഴുതി മനസ്സിലാക്കിക്കൊടുക്കുന്നുവോ അപ്പോള്‍ 
കുറച്ച്‌ ബുദ്ധിയില്‍ ഇരിക്കും. മററ്‌ ധര്‍മ്മത്തില്‍ നിന്ന്‌ വരുന്നു, ഫോം പൂരിപ്പിക്കുമ്പോള്‍ മനസ്സിലാകും ഇത്‌ 

നമ്മുടെ കുലമാണ്‌. മുഖ്യമായ കാര്യം ബാബയെ അറിയുക എന്നതാണ്‌. മനസ്സിലാക്കു അതായത്‌ ബാബ 
കല്ല - കല്പം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത്‌ ചോദിക്കണം എപ്പോള്‍ മുതല്‍ പവിത്രമാകും? പെട്ടന്ന്‌ ശുദ്ധമാകില്ല. 
ഇടയ്ക്ക്‌ - ഇടയ്ക്ക്‌ മായ പിടിക്കും. നോക്കും പച്ചയാണെങ്കില്‍ വിഴുങ്ങും. ചില മഹാരഥികളെപ്പോലും മായ 

വിഴുങ്ങി. പുരാണങ്ങളിലെ ഉദാഹരണവും ഇപ്പോഴത്തേതാണ്‌ ക്ഷേത്രങ്ങളിലും കുതിരസവാരിക്കാര്‍, 

മഹാരഥികള്‍, കാലാള്‍പ്പട എന്നിങ്ങനെ എല്ലാവരേയും കാണിക്കുന്നു. നിങ്ങള്‍ ഇപ്പോള്‍ നിങ്ങളുടെ 

സ്മാരകം നോക്കൂ. നിങ്ങള്‍ ആരുടേയും തല കുനിപ്പിക്കേണ്ട. നിങ്ങള്‍ അവരോട്‌ ചോദിക്കണം ഈ 

ദേവീ- ദേവന്മാര്‍ ഇപ്പോള്‍ എവിടെപ്പോയി? ഇവരുടെ ബയോഗ്രഫി കേള്‍പ്പിക്കൂ. ബാബ നിങ്ങളെ 

നോളേജ്ഫുള്‍ ആക്കി അതിനാല്‍ നിങ്ങള്‍ ചോദിക്കണം, അതിനായി ലഹരി ഉണ്ടായിരിക്കണം. 8 പേരാണ്‌ 
പാസ്സ്‌ വിത്ത്‌ ഹോണര്‍ ആകുന്നത്‌. ഇത്‌ വളരെ വലിയ പരീക്ഷയാണ്‌. സ്വയത്തെ നോക്കണം - ഞാന്‍ 
ആത്മാവ്‌ പവിത്രമായോ? എപ്പോഴാണോ യോഗത്തില്‍ ഇരിക്കുന്നത്‌ അപ്പോള്‍ ബാറ്ററി ചാര്‍ജ്ജാകും. 

ബാബയുമായി യോഗം വയ്ക്കുന്നുവെങ്കില്‍ സതോപ്രധാനമാകും. തമോപ്രധാന ആത്മാവിന്‌ തിരിച്ചു 
പോകുവാനേ കഴിയില്ല. 


ഇതും ഡ്രാമയാണ്‌. അവിടെ ദു:ഖം നല്‍കുന്ന ഒരു വസ്തുവും ഇല്ല. പശുക്കള്‍ പോലും സുന്ദരമായിരിക്കും. 
കൃഷ്ണനോടൊപ്പം എത്ര സുന്ദരമായ പശുക്കളെയാണ്‌ കാണിക്കുന്നത്‌. വലിയ വലിയ വ്യക്തികളുടെ 
ഫർണീച്ചറും സുന്ദരമായിരിക്കും. പശുക്കള്‍ നല്ല രീതിയില്‍ പാല്‍ നല്‍കും, അതിനാല്‍ പാലരുവി ഒഴുകും. 
ഇപ്പോള്‍ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോള്‍ നിങ്ങള്‍ നോളേജ്ഫുള്‍ ആയി മാറി. ഈ ലോകത്തെ നിങ്ങള്‍ 
തുച്ഛമെന്ന്‌ മനസ്സിലാക്കുന്നു. ഇതിലെ മുഴുവന്‍ അഴുക്കും സ്വാഹായാകും. പിന്നീട്‌ മുഴുവന്‍ അഴുക്കും 
ഇല്ലാതായി എല്ലാം സ്വച്ഛമാകും. നമ്മള്‍ നമ്മുടെ രാജധാനിയിലേയ്ക്ക്‌ പോകും. അതിന്റെ പേരാണ്‌ സ്വര്‍ഗ്ഗം. 
കേള്‍ക്കുമ്പോള്‍ത്തന്നെ എത്ര സന്തോഷമുണ്ടാകണം. ശരി. 


വളരെക്കാലത്തെ വേര്‍പാടിനുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹ സ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്ക്കാരം. 


ധാരണയ്ക്കുള്ള മുഖ്യസാരം - 


1) ഈ അപവിത്രമായ പഴയ ലോകത്തെ ശുദ്ധമാക്കുന്നതിന്‌ വേണ്ടി ആദ്യം സ്വയത്തെ ശുദ്ധമാക്കണം., 
തന്റെ ബുദ്ധിയെ ബാബയുടെ ഓര്‍മ്മയില്‍ പരിശുദ്ധമാക്കണം. 


2) പരസ്പരം വാദ - പ്രതിവാദത്തിന്‌ പകരം ആത്മീയ സംഭാഷണം ചെയ്യണം. ജ്ഞാനം ദാനം ചെയ്ത്‌ 
എല്ലാവരുടേയും ഭണ്ഡാരം നിറയ്ക്കണം. 


വരദാനം:- പവിത്രതയുടെ വരദാനത്തെ നിജ സംസ്ക്കാരമാക്കി പവിത്ര ജീവിതം 
നയിക്കുന്നവരായ പരിശ്രമത്തില്‍ നിന്നും മുക്തരായി ഭവിക്കു. 


പല കുട്ടികള്‍ക്കും പവിത്രതയില്‍ പരിശ്രമിക്കേണ്ടി വരുന്നു, ഇതിലൂടെ തെളിയുന്നത്‌ വരദാതാവായ 
ബാബയില്‍ നിന്നും ജനിക്കുമ്പോള്‍ തന്നെ വരദാനം എടുത്തിട്ടില്ല എന്നതാണ്‌. വരദാനം എടുത്താല്‍ 
പിന്നെ പരിശ്രമം ഇല്ല. ഓരോ ബ്രാഹ്മണ ആത്മാവും ജന്മം എടുക്കുമ്പോഴേ ഉള്ള ആദ്യ വരദാനമാണ്‌ 
പവിത്രമാകൂ, യോഗിയാകൂ. ജനിക്കുമ്പോഴുള്ള സംസ്ക്കാരം വളരെ പക്കയാകുന്നത്‌ എങ്ങനെയാണോ 
അതുപോലെ പവിത്രത ബ്രാഹ്മണ ജന്മത്തിന്റെ ആദി സംസ്ക്കാരമാണ്‌, നിജ സംസ്ക്കാരമാണ്‌. ഈ 
സ്മൃതിയിലൂടെ പവിത്ര ജീവിതം നയിക്കൂ, പരിശ്രമത്തില്‍ നിന്നും മുക്തമാകൂ. 


സ്ലോഗന്‍ :- ആരിലാണോ സേവനത്തിന്റെ ശുദ്ധ ഭാവനയുളളത്‌ അവരാണ്‌ ട്രസ്റ്റി. 


